കൊറോണ ഒട്ട്‌ ബ്രേക്ക്‌- മാനസികാരോഗ്യ മാര്‍ഗ്ഗനിര്‍ദേശങ്ങള്‍ 


MENTAL HEALTH PROGRAMME 


പൊതുജനങ്ങള്‍ക്ക്‌ 


1. 


0൧-19, ലോകത്തിലെ വിവിധ ഭൂവിഭാഗങ്ങളിലുള്ളവരെയും 
രാജ്യങ്ങളിലുള്ളവരെയും ബാധിക്കുന്നുണ്ട്‌. ഈ വിപത്തിനെ ഏതെങ്കിലും 
രാഷ്ട്രവുമായോ വംശവുമായോ ബന്ധി പ്പിക്കേണ്ടതില്ല. രോഗം 
ബാധിച്ചവരോട്‌ സഹാനുഭൂതി ഉള്ളവരായിരിക്കുക. രോഗം ബാധിച്ചവര്‍, 
യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. 


രോഗമുള്ളവരെ “0൧-19 കേസുകള്‍” , ഇരകള്‍, “0൧-19 കുടുംബങ്ങള്‍, 
0൧൧ രോഗികള്‍ എന്ന്‌ പരമാര്‍ശിക്കരുത്‌. 

അവര്‍, 'ഠ0൧൧-19, രോഗബാധയുള്ളവര്‍' ആണ്‌. അല്ലെങ്കില്‍ 00൧൧-19 ന്‍റെ 
ചികിത്സ എടുക്കുന്നവരാണ്‌. അല്ലെങ്കില്‍ 00൧൧-19 ല്‍ നിന്നും മുക്തി 
നേടിയവരാണ്‌. 

00൧-19ല്‍ നിന്ന്‌ മുക്തി നേടിയ ശേഷം, അവരുടെ ജോലി, കുടുംബം, 
പ്രിയപ്പെട്ടവര്‍ എന്നിവരുമായി അവര്‍ക്ക്‌ സാധാരണ ജീവിതം 
നയിക്കാവുന്നതാണ്‌. 


നിങ്ങള്‍ക്ക്‌ ഉത്കണ്ഠയോ വിഷമമോ ഉണ്ടാക്കുന്ന വാര്‍ത്തകള്‍ കഴിവതും 
ഒഴിവാക്കുക. നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും 
സംരക്ഷിക്കുന്നതിനുള്ള പ്രായോഗിക നടപടികള്‍ക്ക്‌ സഹായകമാകുന്ന 
വിവരങ്ങള്‍ മാത്രം സ്വീകരിക്കുക. ഒരു ദിവസത്തില്‍, ഒന്നോ രണ്ടോ 
തവണ നിര്‍ദിഷ്ട സമയങ്ങളില്‍ മാത്രം വിവരങ്ങള്‍ അന്വേഷിക്കുക. 
പെട്ടന്നും തുടര്‍ച്ചയായും ലഭിക്കുന്ന വാര്‍ത്താ റിപ്പോര്‍ട്ടുകള്‍ ആരെയും 
ആശങ്കകുലരാക്കും. അതിനാല്‍ ശരിയായ വസ്തുതകള്‍ വേര്‍തിരിച്ചറിയാന്‍ 
സര്‍ക്കാര്‍ വെബ്സൈറ്റുകള്‍, ലിങ്കുകള്‍ എന്നിവയില്‍ നിന്നും കൃത്യമായ 
ഇടവേളകളില്‍ മാത്രം വിവരങ്ങള്‍ അറിയുക. 


സ്വയം സംരക്ഷിക്കുക, മറ്റുള്ളവരുടെ സംരക്ഷണത്തിന്‌ സഹായിക്കുക. 
ആവശ്യ ഘട്ടത്തില്‍ മറ്റുള്ളവരെ സഹായിക്കുന്നത്‌ മാനസിക സഖ്യം 
വര്‍ധിപ്പിക്കുന്നു. 


നമ്മുടെ ചുറ്റുവട്ടത്ത്‌, €ധഴഥ-19നെ അതിജീവിച്ചവരോ, അവര്‍ക്ക്‌ 
സഹായമായി പ്രവര്‍ത്തിച്ചവരോ, അനുഭവങ്ങൾ പങ്കവയ്ക്കാന്‍ 
തയ്യാറാവുന്നെങ്കില്‍, അത്തരത്തിലുള്ള കഥകളോ, ചിത്രങ്ങളോ, പങ്ക 
വയ്ക്കുന്നത്‌ പൊതുജനങ്ങള്‍ക്ക്‌ ആശ്വാസകരമായിരിക്കും. 


സമൂഹത്തില്‍ 00൧൧-19 ബാധിച്ച ആളുകളെ പരിചരിക്കുന്നവരെയും, 
അതിന്‌ സഹായിക്കുന്ന ആരോഗ്യപ്രവര്‍ത്തകരെയും അംഗീകരിക്കുക. 
ജനങ്ങളുടെ ജീവന്‍ രക്ഷിക്കുന്നതിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ 
സുരക്ഷിതരാക്കുന്നതിലും അവര്‍ വഹിക്കുന്ന പങ്കിനെ അനുമോദിക്കുക. 


Mental Health Programme 





NAT; 
Yt 
J 
Non 





ഞആമോ്യാക്കളം 


